O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Kerala Fire and Rescue Services 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


3 


ലേലം / ടെണ്ടർ പരസ്യം 


നമ്പർ സി -45342021 . 


2021 ഡിസംബർ 18 . 


കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പിന് ഉപയോഗയോഗ്യമല്ലാത്ത പയ്യന്നൂർ 
ഫയർ ആന്റ് റെസ് സ്റ്റേഷ നിലെ താഴെ കാണിച്ചി രി ക്കുന്ന വാഹ ന ങ്ങൾ ഇപ്പോ ഴത്തെ 
സ്ഥിതിയിലും അവസ്ഥയിലും ആയവയുടെ നേരെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ ബന്ധപ്പെട്ട അഗ്നിരക്ഷാ 
നിലയത്തിൽ വച്ച് ലേലം / ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതാണ് . 


ലേല 


ലേല 


കുറിപ്പുകൾ 


ക്രമ 

വാഹനത്തിന്റെ തരം 
നമ്പർ രജി . നമ്പർ , മോഡൽ , 

സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 


നിരതദ്രവ്യം 

₹ 


തീയതിയും 


സ്ഥലം 


സമയവും 


1 


2.000 


10-2-2022 


11 മണി 


Jeep KL - 01 - Z - 6279 ( Mahindra 
Bolero , 2002 Model ) 
ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ , പയ്യന്നൂർ 


ഫയർ ആന്റ് എന്തെങ്കിലും സാങ്കേതിക 
റെസ്ക കാരണങ്ങളാൽ 10-2-2022 - ന് 
സ്റ്റേഷൻ , ലേലം നടത്താൻ സാധി 
പയ്യന്നൂർ ക്കാതെ വന്നാൽ 16-2-2022ന് 

രാവിലെ 11 മണിക്ക് മേൽ 
പറഞ്ഞ സ്ഥലത്ത് വച്ച് 
ലേലം നടത്തുന്നതാണ് . 


റ 


2.000 


10-2-2022 


11.30 മണി 


Mini MTU KL - 01 - AB - 553 
( Tata 2002 Model ) 
ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ , പയ്യന്നൂർ 


ഫയർ ആന്റ് എന്തെങ്കിലും സാങ്കേതിക 
റെസ്ക കാരണങ്ങളാൽ 10-2-2022 - ന് 
സ്റ്റേഷൻ , ലേലം നടത്താൻ സാധി 
പയ്യന്നൂർ ക്കാതെ വന്നാൽ 15-2-2022ന് 

രാവിലെ 11.30 മണിക്ക് 
മേൽ പറഞ്ഞ സ്ഥലത്ത് 
വച്ച് ലേലം 
നടത്തുന്നതാണ് . 


ലേല നിബന്ധനകൾ 


1 . 


പരസ്യ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽ കാണിച്ച തീയതിയിൽ 
ലേലസ്ഥലത്ത് ഹാജരായി ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ? 2,000 നിരതദ്രവ്യം 
അടച്ച് ടോക്കൺ വാങ്ങേണ്ടതാണ് . 


2 . 


മേൽ കാണിച്ച വാഹനങ്ങൾ ടെണ്ടർ വഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സീൽ ചെയ്ത 
ടെണ്ടറുകൾ റീജിയണൽ ഫയർ ഓഫീസർ , ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് , കണ്ണൂർ -670 017 
എന്ന മേൽവിലാസത്തിൽ ലേല തീയതിയുടെ രണ്ട് പ്രവൃത്തി ദിവസം മുമ്പ് പകൽ 3 മണിയ്ക്കകം 
ടി ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ് . വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം 
നിർദ്ദിഷ്ട തുകയ്ക്കുള്ള നിരതദ്രവ്യം ? 2,000 റീജിയണൽ ഫയർ ഓഫീസർ , ഫയർ ആന്റ് 
റെ സർവ്വീസസ് , കണ്ണൂർ -670 017 എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് ( കോസ് 
ചെയ്യാത്ത ത് ) 

ചെയ്യേണ്ട താ ണ് . ഡിമാന്റ് ( ഡാഫ്റ്റ് അടക്കം ചെയ്യാത്ത 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . ടെണ്ടറുകൾ അടങ്ങിയ കവറിന് 
മുകളിൽ ഏത് വാഹനത്തിന് വേണ്ടിയാണോ ടെണ്ടർ സമർപ്പിക്കുന്നത് ( വാഹനത്തിന്റെ 
നമ്പർ ) പസ് തുത വാഹനം ലേലം കൊള്ളു ന്നതി നു ള്ള ടെണ്ട ർ എന്നും ടെണ്ടർ 


അടക്കം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


സമർപ്പിക്കുന്ന ആളുടെ പേരും വ്യക്തമായി കവറിന് മുകളിൽ എഴുതിയിരിക്കണം . നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ടെണ്ടറുകൾ സമർപ്പിച്ചവർ തങ്ങളുടെ ടെണ്ടറുകൾ സ്വീകരിക്കുന്നപക്ഷം പണം അടയ്ക്കേണ്ട 
തിലേക്കായി ലേല സമയത്ത് ഹാജരായിരിക്കേണ്ട താണ് . ടെണ്ടറുകൾ നൽകിയവർക്കും 
ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . 


3 . 


പര സ്യ മായ ലേലം വിളി അവസാനിച്ചാൽ ടെണ്ട റു കൾ തുറക്കു ന്നതും ലേല ത്തിലോ 
ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ തുക വിളിച്ചിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് , 
ആ തുക വിളിച്ച രേഖപ്പെടു ത്തിയ വ്യക്തിക്ക് ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് 
ഡയറക്ടർ ജനറൽ അവർകളുടെ സ്ഥിരീകരണത്തിന് വിധേയമായി ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി ലേലം / ടെണ്ടർ കൊണ്ട് തുകയുടെ പകുതി ( നിരതദ്രവ്യം 
ഉൾപ്പെടെ ) അപ്പോൾത്തന്നെ ലേല സ്ഥലത്ത് വെച്ച് ഒടുക്കേണ്ടതുമാണ് . ലേലം സ്ഥിരപ്പെടുത്തി 
ക്കൊണ്ടുള്ള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് ഡയറക്ടർ ജനറൽ അവർകളുടെ ഉത്തരവ് 
ലഭിച്ചാൽ പ്രസ്തുത വ്യക്തിയെ അറിയിക്കുന്നതും പ്രസ്തുത വ്യക്തി 15 ദിവസത്തിനകം 
ലേല തുകയുടെ ബാക്കിയും മുഴുവൻ ലേലത്തുകയ്ക്കുമുള്ള നിയമാനുസൃത നികുതിയും 
ഒടുക്കി സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ് . 
നിശ്ചിത ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന 
യാതൊരു കഷ്ടനഷ്ടങ്ങൾക്കും ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പോ സർക്കാരോ 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . ലേലം / ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതുമാണ് . 


4 . 


ഏ തെ ങ്കിലും കാര ണ വശാൽ ലേലം ; ടെണ്ടർ സ്ഥിര പ്പെ ടുത്തി കിട്ടുന്ന ആൾ ലേ 
നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ ഒടുക്കിയ തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും . പുനർ ലേലത്തിൽ എന്തെങ്കിലും 
നഷ് ടം സംഭ വി ച്ചാൽ ആ യ ത് മു ൻ ലേല ക്കാ ര നിൽ നിന്നും റവന റിക്ക വറി 
ചട്ട ങ്ങൾ പ്രകാരം ഈടാക്കു ന്ന താണ് . എന്നാൽ പുനർ ലേല ത്തിൽ കൂടു തൽ തുക 
ലഭി ക്കു ക യാ ണ ങ്കിൽ അതിൽ 

യാതൊരു 

അവ കാശവും ആദ്യ ലേല ക്കാ ര ന് 
ഉണ്ടായിരിക്കുന്നതുമല്ല . 


5 . 


ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിക്കുന്നവരും മേൽപ്പറഞ്ഞ നിബന്ധനകൾ 
അതേപടി പാലിക്കേണ്ട താണ് . താൽപര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ വാഹനങ്ങൾ പയ്യന്നൂർ 
ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷൻ ഓഫീസറുടെ അനുമതിയോടെ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസ് സമയത്ത് നേരിട്ട് പരിശോധിക്കാവുന്നതാണ് . 


6 . 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം / ടെണ്ടർ നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദ് 
ചെയ്യുന്നതിനും ടെണ്ടറുകൾ അസ്ഥിര പ്പെടു ത്തു ന്ന തിനും താഴെ ഒപ്പ് വച്ചിരിക്കുന്ന 
ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ് . 


ണ 


( ഒപ്പ് ) 


കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് , 
കണ്ണൂർ . 


റീജിയണൽ ഫയർ ഓഫീസർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.18 04:34:00 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


